Reg . No. KL/TV (N )/12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI] Trivandrum ,Monday 


9th February 1981 

[No. 112 
20th Magha 1902 (Saka) 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports (Transport - B ) Department 

DECLARATION 
No. 29172 / TB2/80 /TF & P . 

Dated, Trivandrum . 31st January 1981 , 
PS. R. O. No. 178 /81,-Whereas in exercise of the powers conferred by 

clause (1) of Article 258 of the Constitution of India , the President of India 
has in his Notification No. 2 /4 /63/Judl. II dated 31st May 1963 entrusted 
the Government of Kerala , with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (21 of 1962 ), 
in relation to the acquisition of lands for the purpose of the Union in the 
State of Kerala ; 

And whereas under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act, shall not apply to the lands 
specified in the schedule below ; 

And whereas the Government of Kerala are satisfied that the said 
lands have to be acquired for a public purpose . 

Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the schedule below and 
measuring 0.1727 hectare , be the same a little mire or less, are needed for a 
public purpose , to wit , for the formation of O. S. 8/79 in connection with 
the doubling of rail track betwcen Olavakott and Shoranur and under 
section 7 of the said Act, direct inc Special Tahsildar for Land Acquisition 

33/477 / B . 


2 


(Railways) Ottappalam to take order for the acquisition of the said 
lands. Further , under subsection (1 ) of section 19 of the Act, the 
Government direct that the Collector 

may take 

possession of 
the lands on the expiry of fifteen days from the date of publication of the 
notice mentioned in subsection (1) of sectio . 9 of the said Act. 

A plan of the lands is kept in the office of the Special Tahsildar, 
Land Acquisition (Railways), Ottapalam and may be inspected at any time 
during office hours. 


SCHEDULE 


District , Palghat. 
Village- Parali- I. 


Taluk - Palghat. 
Desom - Tenur . 


SI. 
No. 


Survey & Sub- Division No. 

old Nero 


Description 


Extent in 
Hectare 


(1 ) 


( 2 ) 


( 3) 


(4 ) 


2 
3 
4 
5 
6 


102C /7 
102C /8 
102B /6 
102B /4 
103A / 1 
103A / 3 
103A /4 
108/4 
108/14 
1093/6 


Garden 
O.D. 
0.D. 
Garden 
Dcw 


102010 
102C /11 
102B /8 
102B /7 
103A / 9 
103A / 11 
103A / 11 
108/17 
108/18 
109B /11 


0.0192 
0.0140 
0.0020 
0.0160 
0.0080 
0.0035 
0.0540 
0.0320 
0.0080 
0.0160 


3 ) 


o.b. 


8 

9 
10 


U. A. Tank 
0.D. 


Total 


0.1727 


Explanatory Note 
(This is not part of the notification but is intended to bring out the 
general purport). 

The President of India has in Notification No. 2 /4 /63 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent, the powers 
to acquired land for the use of Central Government in the State, and it 
appears to the State Government that the landsmentioned in the schedule 
above is needed for a public purpose viz . doubling of rail track between 
Olavakot and Shoranur Railway Stations. 
This declaration is intended for the above 

purpose. 


حب 


താഴെ 


താഴെ 


എസ്. ആർ, ഒ, നമ്പർ 178/ 81. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം അനു 
ച്ഛേദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963 ലെ 2/4/ 63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി 
ഭൂമി വിലയ " ക്കെടുക്കുന്നതു സംബന്ധിച്ച്, 1961 ലെ കേരള സ്ഥലമെടുപ്പ് 
ആക° s " (1962 - ലെ 21) അനുസരിച്ചുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ കേരള 
സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

പ്രസ്തുത ആക്ററ് 19-ാം വകുപ്പ്(4) -ാം ഉപവകുപ്പു പ്രകാരം, സംഗതി 
യുടെ 

അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം 
വകുപ്പിലെ വ്യവസ്ഥകൾ 

പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിക്ക് 
ബാധകമാകുന്നതല്ല എന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത സ്ഥലം ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ അതിനാൽ, പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ , പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 

0.1727 ഹെക്ടർ 
വിസ്തീർണ്ണത്തിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു 
പൊതു 

ആവശ്യത്തിന്, അതായത്, ഒലവക്കോട്- ഷൊർണ്ണൂർ റെയിൽവേ 
സ്റേറഷനുകൾക്കിടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതു സംബന്ധിച്ച് 
ഒ, എസ്. 8/79 നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കു 
കയും പ്രസ്തുത ആക° s 7 -ാം 

വകുപ്പു പകാരം പ്രസ്തുത സ്ഥലം 
വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് വാങ്ങുന്നതിന് ഒററപ്പാലം റയിൽവേ 
ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാരോടു നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . മാത്രമല്ല പ്രസ്തുത ആക°s " 19 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു 
പകാരം സർക്കാർ പ്രസ്തുത ആക°° 9 -ാം വകുപ്പു (1 ) -ാം ഉപവകുപ്പിൽ 
പറഞ്ഞിട്ടുള്ള നോട്ടീസ് പസിദ °ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 
ദിവസം കഴിയുമ്പോൾ പസ്തുത സ്ഥലം കൈവശത്തിലെടുക്കാവുന്ന 
താണെന്ന് കളക്ടറോട് നിർദ ° ദേശിക്കുകയും ചെയ്യുന്നു . 
പ സ്തുത സ്ഥലത്തിന്റെ ഒരു പാൻ 

ഒററപ്പാലം റയിൽവേ ലാറം 
അക്വിസിഷൻ സ്പെഷ്യാ, തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും 
ആഫീസ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവുന്ന 
തുമാണ്. 

പട്ടിക 
ജില്ല - പാലക്കാട്. 

താലൂക്ക്-പാലക്കാട 
വില്ലേജ് - പറലി . 

ദേശം - തേന്നൂർ, 
( കമ സർവ്വേയും സബ്ഡിവിഷനും വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

ഹെക്ടറിൽ 
പഴയത 

പുതിയത 
(1) ( 2) 

( 3 ) 
102 സി / 7 102 സി /10 

തോട്ടം 

0.0192 
2 102 സി / 8 102 സി / 11 

ഒ , ഡി . 

(0.0130 


(1) 


(2) 


( 3 ) 


( 4) 


3 
4 


ഒ , ഡി . 

തോട്ടം 
ഡി.സി, ഡബ്ലിയു . 


102 ബി / 6 
102 ബി / 4 
1033/1 
1 03 എ / 3 
103 എ /-t 
103/4 
108/14 
109 ബി / 6 


102 ബി / 8 
102 ബി 7 
103/9 
103 എ /10 
1033/1 
108/17 
108/18 
109 ബി /11 


3 


0.0020 
0.0160 
0. 0080 
0.0035 
0.0510 
0 ,0320 
0.0080 
0.0160 


8 


ഒ , ഡി , 
യു.എ.ടാങ്ങ 

ഒ , ഡി . 


10 


ആകെ 


0.1727 


വിശദീകരണക്കുറിപ്പ് 


(ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വ്യക്ത 
മാക്കുന്നതിനുദ ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ് 1963 മേയ് 31 -ാം തീയതിയിലെ 214/63 ജുഡീഷ്യൽ 
II എന്ന നമ്പർ വിജ്ഞാപനപ്രകാരം ഈ സംസ്ഥാനത്തു കേന്ദ്രസർക്കാരിന്റെ 
ഉപയോഗത്തിനായിഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള്ള അധികാരം കേരളസർക്കാ 
രിനെ അവരുടെസമ്മതത്തോടുകൂടിഭരമേല്പിച്ചിരിക്കുകയുംമുകളിൽ പട്ടിക 
യിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് ഒലവക്കോട് 
ഷൊർണ്ണൂർറയിൽവേ സ്റേറഷനുകൾക്കിടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കു 
ന്നതിന 

ആവശ്യമുണ്ടെന്ന് കേരള സർക്കാരിന് തോന്നുകയും ചെയ്യുന്നു . 
( പസ്തുത ആവശ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
( പഖ്യാപനം. 


By order of the Governor, 

P. SANKARAN NAIR , 
Additional Secretary. 


PRINTED AND PUBLISTED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1981. 


